Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL/ TV ( N )/634/2012-14 


H 


GOVERNS 


. 


. 


. 


. . . 

ള സർക് 
NMENT OF 


കയ 


കാർ 


KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 ജൂൺ 3 
3rd June 2014 
1189 ഇടവം 20 
20th Idavam 1189 
1936 ജ്യേഷ്ഠം13 
13th Jyaishta 1936 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Forest Department 


ടിംബർ സെയിൽസ് ഡിവിഷൻ, തിരുവനന്തപുരം 


ദർഘാസ്/ ലേല നിബന്ധനകൾ ഈ ലേലത്തിന് ബാധക 
മായിരിക്കും. വിശദ വിവരങ്ങൾക്ക് ഈ ആഫീസിലോ ഡിപ്പോ 
ആഫീസിലോ ബന്ധപ്പെടേണ്ടതാണ്. 


പട്ടിക 


ഡിപ്പോ 


ഇനം 


ഉദ്ദേശ അളവ് 


തീയതി 


തെന്മല 


തേക്ക് 

136.264 ക്യൂ . മീ. 
കട്ടിത്തടികൾ 93.033 ക്യൂ . മീ . 
വെള്ളത്തടികൾ 20.323 ക്യൂ . മീ . 


24-6- 2014 


ലേല പരസ്യം 
നമ്പർ എ2- 1349 / 2013. 

2014 മേയ് 14. 
- കേരള ഗസറ്റ് നമ്പർ 49 /10 -12- 2013 പ്രകാരം കേരള വനം 
വകുപ്പിലെ തടിയും മറ്റ് വനവിഭവങ്ങളും ദർഘാസ്/ ലേലം വഴി 
വിറ്റ ഴി ക്കു ന്ന തിനുള്ള ദർഘാസ്/ ലേല തീയ തി കളും 
വ്യവസ്ഥകളും സർക്കാർ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തിരുന്നു . 
എന്നാൽ തിരുവനന്തപുരം ടിംബർ സെയിൽസ് ഡിവിഷന്റെ 
കീഴിൽപ്പെട്ട തെന്മല സർക്കാർ തടി ഡിപ്പോയിൽ തടികളുടെ 
ലഭ്യത കണ ക്കാക്കി ഒരു പ്രത്യേക ലേലം നട ത്താൻ 
നിശ്ചയിച്ചിട്ടുണ്ട്. ആയതിനാൽ ടി ഡിപ്പോയിൽ നിന്നും താഴെ 
പട്ടികയിൽ കൊടുത്തിട്ടുള്ള തടികൾ 24 - 6 - 2014 -ാം തീയതി 
രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം ഡിവിഷണൽ 

ഫോറ സ്റ്റാ ഫീ സറോ അദ്ദേഹം ചുമ ത ല പ്പെ ടു ത്തുന്ന 
ഉദ്യോഗസ്ഥനോ ദർഘാസ്/ ലേലം അടിസ്ഥാനത്തിൽ വിൽപ്പന 
നടത്തുന്നതാണ്. നിർദ്ദിഷ്ട ദിവസം ഏതെങ്കിലും കാരണത്താൽ 
പൊതു അവധി പ്രഖ്യാപിച്ചാൽ അതിനടുത്ത പ്രവൃത്തി 
ദിവസം നിശ്ചിത സമയത്ത് ലേലം നടത്തുന്നതാണ്. 

- ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സം ര ക്ഷ ണം ) - 
22 - 11- 2013 - ലെ പാ . ( 5 ) - 43797 / 13 നമ്പരായുള്ള 10 - 12 - 2013 -ാം 
തീയതിയിലെ 49 -ാം നമ്പർ കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള 


നിരതദ്രവ്യം : 

തേക്ക് - 20,000. 
മറ്റിനം- 10, 000 . 
ദർഘാസ് ഫോറത്തിന്റെ വില 200 + നികുതി. 


തടിയുടെ അളവിൽ വ്യത്യാസം വരാവുന്നതാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, 

( ഒപ്പ്) 
ടിംബർ സെയിൽസ് ഡിവിഷൻ, ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ 
തിരുവനന്തപുരം. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


3rd JUNE 2014 ] 


FOREST DEPARTMENT 


326 


പുനലൂർ ഡിവിഷൻ 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ പിഎ1-4165 / 2012. 


2014 മേയ് 8. 


പുനലൂർ ഡിവിഷനിലെ പത്തനാപുരം റെയിഞ്ചിലെ 1952 തേക്ക് തോട്ടം കുറവൻതാവളം ബിറ്റ്-1, 1952 തേക്ക് തോട്ടം 
കുറവൻതാവളം ബിറ്റ്- II , 1951 തേക്ക് തോട്ടം ഇഞ്ചപ്പള്ളി, 1950 തേക്ക് തോട്ടം ആനക്കുളം, 1950 തേക്ക് തോട്ടം കടയ്ക്കാമൺ, 
മോഡൽ സ്റ്റേഷൻ സൈറ്റ് അമ്പനാർ എന്നീ സ്ഥലങ്ങളിൽനിന്നും ശേഖരിച്ച് മുൻ ലേലത്തിൽ ഉൾപ്പെടുത്തി വിൽക്കാതെ വന്നിട്ടുള്ള 
വിവിധയിനം തേക്ക് കഴകൾ, IV ക്ലാസ് തേക്ക് തടി, തേക്ക് ബില്ലറ്റ്, വിറക്, 75 സെ . മീ. താഴെ അളവുള്ള മറ്റിനം തടികളും 
2001 അക്കേഷ്യാ ഓറിക്കുലിഫോർമിസ് തോട്ടം പൂവാലിക്കുഴി, 2003 അക്കേഷ്യാ ഓറിക്കുലിഫോർമിസ് തോട്ടം കുണ്ടംകുളം, 
2001 അക്കേഷ്യാ ഓറിക്കുലിഫോർമിസ് തോട്ടം പിറവത്തൂർഎന്നിവിടങ്ങളിൽ നിന്നും അന്തിമ വെട്ടിലൂടെ ശേഖരിച്ച് അക്കേഷ്യാ ബട്ട് 
എന്റ് കഷണങ്ങളുടെയും അഞ്ചൽ റെയിഞ്ചിലെ 1963 തേക്ക് തോട്ടം ഡാലി ബിറ്റ്- II, 1961 തേക്ക് തോട്ടം കല്ലുവെട്ടാംകുഴി ബിറ്റ്-l, 
1951 തേക്ക് തോട്ടം കടമാൻകോട്, 1952 തേക്ക് തോട്ടം ആയിരനല്ലൂർ എന്നീ തോട്ടങ്ങളിൽ നിന്നും അന്തിമ / ഇടവെട്ടിലൂടെ ശേഖരിച്ച് 
വിവിധയിനം തേക്ക് കഴകൾ, IV ക്ലാസ് തേക്ക് തടി, തേക്ക് ബില്ലറ്റ്, വിറക്, 75 സെ . മീ . താഴെ അളവുള്ള മറ്റിനം തടികളും 
2004 അക്കേഷ്യാ ഓറിക്കുലിഫോർമിസ് കടമാൻകോട് തോട്ടത്തിൽ നിന്നും ശേഖരിച്ച അക്കേഷ്യാ ബട്ട് എന്റ് കഷണങ്ങളും 
സംരക്ഷണ വിഭാഗം അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 22- 11-2013 - ലെ പാ .(5) - 26274/ 2012-ാം നമ്പരിലും 
10 - 12 - 2014 - ലെ 49 -ാം നമ്പർ കേരള ഗസറ്റിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ള ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ടുമെന്റിൽ 
നില വിലുള്ള ഇതര ലേല വ്യവസ്ഥകൾക്കും വിധേയ മായി പുനലൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസറോ അദ്ദേഹം 


അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് ഉദ്യോ ഗ സ്ഥനോ താഴെ പട്ടി ക യിൽ കാണിച്ചിട്ടുള്ള സ്ഥലത്തും സമയത്തും വച്ച് 


പരസ്യമായി ദർഘാസ്/ ലേലത്തിൽ വിൽക്കുന്നതാണ്. 


ദർഘാസ്/ ലേല ദിവസം പൊതു അവധിയായി വന്നാൽ അതാത് ലേലത്തിനു നിശ്ചയിച്ചിട്ടുള്ള ദിവസത്തിന്റെ തൊട്ടടുത്ത 


പ്രവർത്തി ദിവസം പ്രസ്തുത സ്ഥലത്തും സമയത്തും ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. പൊതു ഒഴിവല്ലാതെ മറ്റേതെങ്കിലും 


കാരണത്താൽ ദർഘാസ്/ ലേലം നടത്താൻ കഴിയാതെ വന്നാൽ താഴെ പട്ടികയിൽ കാണിച്ചിട്ടുള്ള പകരം തീയതിയിൽ ദർഘാസ്/ 
ലേലം നടത്തുന്നതായിരിക്കും. ലേലത്തിന് വച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും സർക്കാർ വകുപ്പുകൾക്ക് ആവശ്യമായി 
വരുന്നപക്ഷം അവരുടെ ആവശ്യം കഴിഞ്ഞുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ ലേലത്തിൽ വിൽക്കുകയുള്ളൂ. ദർഘാസ്/ ലേലത്തിൽ 
പങ്കെടു ക്കു വാൻ ഉദ്ദേ ശി ക്കു ന്ന വർ ലേല ത്തിന് മുൻപായി ഉൽപ്പന്ന ങ്ങ ളു ടെ നിൽപ്പു നിൽപ്പു കൾ കണ്ട് 
ബോദ്ധ്യപ്പെടേണ്ടതാണ്. ആയതിനെ സംബന്ധിച്ച് പിന്നീട് ഉണ്ടാകുന്ന യാതൊരു പരാതികളും പരിഗണിക്കുന്നതല്ല. ടി ലേലത്തിൽ 
ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതൊരു തടിയും യാതൊരു മുന്നറിയിപ്പും കൂടാതെ ലേലത്തിൽ നിന്നും ഒഴിവാക്കുന്നതിനുള്ള പൂർണ്ണ 


അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരിൽ നിക്ഷിപ്തമാകുന്നു . 


കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ആഫീസിലോ പത്തനാപുരം റെയിഞ്ചിലെ വിൽപ്പന വസ്തുക്കളുടെ 


വിവരങ്ങൾ പത്തനാപുരം റെയിഞ്ചാഫീസിൽ നിന്നോ ( ഫോൺ- 0475 2354848 ) അഞ്ചൽ റെയിഞ്ചിലെ വിൽപ്പന വസ്തുക്കളുടെ 
വിവരങ്ങൾ അഞ്ചൽ റെയിഞ്ചാ ഫീസിൽ നിന്നോ ( ഫോൺ നമ്പർ- 0475 2270100 ) മുഴു വൻ വിവരവും വനം വകുപ്പിന്റെ 


ഔദ്യോഗിക വെബ്സൈറ്റായ www. kerala.forest. org - ലോ ലഭ്യമാണ്. ലേലത്തിന് നിശ്ചയിച്ചിട്ടുള്ള തീയതിക്ക് തന്നെ പ്രവൃത്തി 


ദിവസം വൈകിട്ട് 5 മണിവരെ ദർഘാസ് ഫോറങ്ങൾ പത്തനാപുരം/ അഞ്ചൽ റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും വിലയായ 
200 -ം മൂല്യവർദ്ധിത നികുതിയും ഒടുക്കി വാങ്ങാവുന്നതാണ്. ലേല ദിവസം രാവിലെ 9 മണിവരെ സീൽ ചെയ്ത ദർഘാസുകൾ 


പത്തനാപുരം/ അഞ്ചൽ റെയിഞ്ചാഫീസിൽ സ്വീകരിക്കുന്നതാണ്. ഓരോ ലോട്ടിനുമുള്ള ദർഘാസുകൾ പ്രത്യേകം കവറുകളിൽ സീൽ 


ചെയ്ത്പുറത്ത് ലോട്ട് നമ്പർ എഴുതിയാണ് സമർപ്പിക്കേണ്ടത്. 


3rd JUNE 2014 ] 


FOREST DEPARTMENT 


327 


പട്ടിക 


പത്തനാപുരം റെയിഞ്ച് 


തേക്ക് 


ക്രമ തോട്ടത്തിൻ തേക്ക് 
നമ്പർ പേര് 

IV ക്ലാസ് 
( എം ) 


ജംഗിൾ വുഡ് 
75 സെ . മീ . 

തേക്ക് 
താഴെ 

കഴ-III 
അളവ് 
( എം3) 

- (എണ്ണം) 


കാട്ടു സൂക്ഷിച്ചിരി 
- ബില്ലറ്റ്സ് വിറക് ക്കുന്ന 
( മെ .ടൺ.) ( മെ .ടൺ.) സ്ഥലം 


ലേല 
തീയതിയും 
സമയവും 


(1) 


(2) 


( 3) 


(4) 


1952 തേക്ക് 


35.778 


35.178 


1.02 - 


117 . 02 


196.95 


196 . 95 


840.75 ഉപ്പുകുഴി 


840 . 75 


1952 തേക്ക് 
പ്ലാന്റേഷൻ, 
കുറവൻതാവളം 
ബിറ്റ്-I 
1952 തേക്ക് 
പ്ലാന്റേഷൻ, 
കുറവൻതാവളം 
ബിറ്റ്- II 


12 - 6 - 2014 രാവിലെ 
10 മണി മുതൽ 
ഉപ്പുകുഴി ഡമ്പിംഗ് 
ഡിപ്പോയിലും 
തുടർന്ന് മറ്റ് 
ഡിപ്പോകളിലും 

ലേലം 
നടത്തുന്നതാണ് 


2 


32 .287 


19 . 967 


42 


88 , 15 


385. 5 മാമ്പഴത്ത 


9 . 650 


49. 67 


178 . 8 


.. മഹാദേവർമൺ 


1951 തേക്ക് 
പ്ലാന്റേഷൻ, 
ഇഞ്ചപ്പള്ളി 


2 . 297 


78 .00 


1950 തേക്ക് 
പ്ലാന്റേഷൻ, 
ആനകുളം 


7 . 891 


35 . 00 


35.0 


.. 


1950 തേക്ക് 
പ്ലാന്റേഷൻ, 
കടയ്ക്കാമൺ 


| 6 


അമ്പനാർ 


2 . 25 


മോഡൽ 
സ്റ്റേഷൻ സൈറ്റ് 


7 


അക്കേഷ്യാ ബട്ട് എൻഡ്സ്- 105 എം3 കരിംപാലൂർ 


16 - 6 - 2014 രാവിലെ 


2001 അക്കേഷ്യാ 
ഓറിക്കുലിഫോർമിസ് 
പ്ലാന്റേഷൻ, 
പൂവാലിക്കുഴി 


11 മണിമുതൽ 


പത്തനാപുരം 
റെയിഞ്ചാഫീസിൽ 


8 


അക്കേഷ്യാ ബട്ട്എൻഡ്സ്- 05 എം3 


2003 അക്കേഷ്യാ 
ഓറിക്കുലിഫോർമിസ് 
പ്ലാന്റേഷൻ, 
കുണ്ടംകുളം 


അക്കേഷ്യാ ബട്ട് എൻഡ്സ്-65 എം 


കറവൂർ 


2001 അക്കേഷ്യാ 
ഓറിക്കുലിഫോർമിസ് 
പ്ലാന്റേഷൻ, 
പിറവന്തൂർ 


3rd JUNE 2014 ] 


FOREST DEPARTMENT 


328 


അഞ്ചൽ റെയിഞ്ച് 


കമ 


നമ്പർ 


ജംഗിൾ വുഡ് 
- തേക്ക് തേക്ക് 75 സെ . മീ . തേക്ക് കഴകൾ (എണ്ണം) തേക്ക് 

ലേല 

കാട്ടു സൂക്ഷിച്ചിരി തീയതിയാം 
തോട്ടത്തിന്റെ IV ക്ലാസ് ഷോർട്ട് താഴെ 

- ബില്ലറ്റ്സ് വിറക് ക്കുന്ന 
പേര് ( എം3) ലോഗ്സ് അളവ് IIC III V V ( മെ .ടൺ.) ( മെ.ടൺ.) സ്ഥലം 

സമയവും 
( എം ) 
(2) 

(3) (4) (5) (6) (7) (8) (9) ( 10 ) ( 11) (12 ) ( 13 ) 


- (1) 


25.5 


9.7 


. 


270 


690 478 214 


16.0 


1961 തേക്ക് 
പ്ലാന്റേഷൻ 
കല്ലുവെട്ടാംകുഴി 


.. കല്ലുവെട്ടാംകുഴി 18 - 6 - 2014 

രാവിലെ 
10 മണി 
മുതൽ 


2 


117 . 7 


165 . 00 


969 


1731 1421 


363 


74 . 6 


302 . 7 


1951 തേക്ക് 
പ്ലാന്റേഷൻ 
കടമാൻകോട് 
1963 തേക്ക് 
പ്ലാന്റേഷൻ 
ഡാലി ബിറ്റ്-II 


3 


- 29.5 


2.9 


.. 


198 


320 164 


83 


18.7 


.. കടമാൻകോട് 


115 .4 


3.4 


.. 


904 


1295 1372 330 


40.0 


119.2 മൂലക്കയം 


23 - 6 - 2014 
രാവിലെ 
10 മണി 
മുതൽ 
25 - 6 - 2014 
രാവിലെ 
10 മണി 
മുതൽ 


1952 തേക്ക് 
പ്ലാന്റേഷൻ 
ആയിരനല്ലൂർ 


- 5 


അക്കേഷ്യാ ബട്ട് എൻഡ്സ്- 7.5 എം3 


കടമാൻകോട് 


27 - 6 - 2014 


2004 അക്കേഷ്യാ 
ഓറിക്കുലിഫോർമിസ് 
പ്ലാന്റേഷൻ 
കടമാൻകോട് 


രാവിലെ 
11 മണി 
മുതൽ 
അഞ്ചൽ 
റെയിഞ്ച് 
ആഫീസിൽ 


- വച്ച് 


നിരതദ്രവ്യം : 

തേക്ക് 


- 


20,000. 


മറ്റിനം തടികൾ 10 , 000 . 


ദർഘാസ് ഫോറത്തിന്റെ വില - 200 + മൂല്യവർദ്ധിത നികുതി. 

ദർഘാസ് ഫോറം നൽകുന്നത് - പത്തനാപുരം/ അഞ്ചൽ റെയിഞ്ചിൽ നിന്നും ലേല ദിവസത്തിന് തലേ പ്രവൃത്തി ദിവസം 
വൈകുന്നേരം 5 മണിവരെ. 


ദർഘാസ് സ്വീകരിക്കുന്നത് പത്തനാപുരം/ അഞ്ചൽ റെയിഞ്ചിൽ ലേല ദിവസം രാവിലെ 9 മണിവരെ. 


പകരം ലേലത്തീയതിയും സമയവും 12 - 6 - 2014 - ന് പകരം 24 - 6 - 2014 - ലും 16 - 6 - 2014 - ന് പകരം 26 - 6 - 2014 - ലും 18 - 6 - 2014 - ന് 
പകരം 28 - 6 - 2014 - ലും 23 - 6 - 2014 - ന് പകരം 30 - 6 - 2014 - ലും 25 - 6 - 2014 - ന് പകരം 2 - 7 - 2014 - ലും 27 - 6 - 2014 - ന് പകരം 4 - 7 - 2014 - ലും 
രാവിലെ 10 മണി മുതൽ. 


കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നോ പത്തനാപുരം/ അഞ്ചൽ റെയിഞ്ച് ആഫീസിൽ ( ഫോൺ നമ്പർ 
പത്തനാപുരം- 0475 2354848, അഞ്ചൽ- 0475 2270100) നിന്നോ പ്രവർത്തി ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. 


No. PA1- 4165/2012 . 

- 8th May 2014. 
It is notified for the information of the public that the materials collected by final felling (no bid materials ) from 1952 
Teak Plantation -Kuravanthavalam Bit -I, 1952 Teak Plantation -Kuravanthavalam , Bit -II , 1951 Teak Plantation - Inchapally, 1950 
Teak Plantation , Anakulam , 1950 Teak Plantation -Kadakkamon materials collected from Ambanar Model Forest Station Site 
and Acacia butt ends collected from 2001 Acacia auriculiformis plantation , Poovalikkuzhy, 2003 Acacia auriculiformis 
plantation , Kundamkulam , 2001 Acacia auriculiformis , Piravanthoor in Pathanapuram Range and the materials collected by 


3rd JUNE 2014 ] 


FOREST DEPARTMENT 


329 


final felling / thinning from 1963 Teak plantation , Dally Bit - II , 1961 Teak Plantation , Kalluvettamkuzhy, 1951 Teak Plantation , 
Kadamancodu , 1952 Teak Plantation , Ayiranalloor and Acacia butt ends collected from 2004 Acacia auriculiformis 
plantation , Kadamancodu in Anchal Range of Punalur Forest Division will be sold in tender cum auction at the time and 
place mentioned in the schedule hereto attached by the Divisional Forest Officer, Punalur or any other officer authorized by 
him for the purpose , subject to the conditions published in Kerala Gazette No . 49 dtd . 10 - 12 - 2013 vide Notification 
No . Pro.(5 )- 26274 /2012 dtd . 22 -11-2013 of the Additional Principal Chief Conservator of Forests (P ), Forest Headquarters, 
Thiruvananthapuram and other sale conditions prevalent in the Forest Department. This Gazette Notification is available in 
the official website of Kerala Forest Department www .keralaforest .org & www .keralaforest.gov.in . Any further amendments 
if any made to the sale conditions by the Government after the publication of this sale notification will also be applicable 
to the sale. If the notified date of tender cum auction declared to be a holiday , the same will be conducted on the very 
next working day of the date fixed for each auction at the same place and time and if the sale is not possible on the 
notified due date due to other reasons the same will be conducted on the alternate date shown in the schedule at the 
same place and time without further notification . The intending bidders should satisfy themselves about the quality and 
quantity of the materials put up for sale before the commencement of the auction and any complaints raised whatsoever 
will not be entertained once the sale proceedings are over. In case , any Government Department requires any of the 
materials put up for auction , the quantity remaining after their selection only will be auctioned . The Tender cum Auction 
will commence at the time noted in the schedule in the dumping site and will continue till the sale of materials lotted for 
the day is over. 


Tender forms can be had from the Range Forest Office , Pathanapuram / Anchal respectively till 5 p. m . on the working 
day before the date of auction on payment of . 200 + VAT. The last date and time of receipt of tender is at 9 a .m . on 
the auction date . The undersigned is reserved all rights to exclude or include any quantity at any time without any 
further notice . 


SCHEDULE 


Pathanapuram Range 


Teak 


III 


Teak 
Timber 

IV 
Class 


Teak 
billet 
(MT) 


Name of 
Plantation 


No. 


Jungle 
wood 
below 
75cm 
(M3) 
(4) 


Poles 
(Nos .) 


Jungle 
wood 

Fire 
wood 
(MT) 
(7) 


Name of Depot 


Auction 
date and 

time 


(1) 


(2 ) 


(3) 


(5) 


(0 


(8) 


(9) 


35 .778 


117 .02 


196 .95 


840 .75 


32. 287 


12 -6 -2014 
Uppukuzhy at 10 a . m . 

at Uppukuzhy 

and thereafter 
Mampazhathara in other 

depots 


19 . 967 


88 . 15 


1952 TP 
Kuravanthavalam 
Bit-I 
1952 TP 
Kuravanthavalam 
Bit- II 
1951 TP 
Inchapally 
1950 TP 
Anakkulam 


385 .5 


9 .650 


49 .67 


178.80 


Mahadevarmon 


2.297 


- 


78 .00 


1950 TP 
Kadakkamon 


7 .891 


35 .00 


Model Forest 
Station Site , 
Ambanar 


. 


. 


2.25 


Gaz . No. 22 / 2014 /DTP ( Forest ). 


3rd JUNE 2014 ] 


FOREST DEPARTMENT 


330 


(1) 


(2) 


(3) 


(4) 


(5) 


(0) 


(7) 


(8) 


Acacia butt ends - 105m3 


Karimpaloor 


16 -6 - 2014 
at 11 a . m . 


8 


Acacia butt ends -05m3 


2001 Acacia 
auriculiformis 
Plantation , 
Poovalikkuzhy 
2003 Acacia 
auriculiformis 
Plantation , 
Kundamkulam 
2001 Acacia 
auriculiformis 
Plantation , 
Piravanthoor 


Aracia butt ends -653 


Karavoor 


Anchal Range 


Name of 
Plantation 


Teak Poles (Nos 


Teak 
timber 

IV 
Class 


No. 


Teak 
short 
logs 


Jungle 
wood 
below 
75cm 
( M ) 


— 


Jungle 
Teak wood 

Billet Fire 
V (MT) wood 

(MT) 


Auction 
date and 

time 


IIC 


III 


Name of 
Depot 


IV 


1 


1961 TP . 
Kalluvettamkuzhy 


25 .5 


9.7 


. 


270 


690 


478 


214 


16.0 


. 


Kalluvettamkuzhy 18 -6- 2014 


at 10 a . m . 


2 


1951 TP . 
Kadamancodu 


1177 


. 


165.0 


969 


1731 


142136374.6 302 .7 


3 


1963 TP Dally 
Bit - II 


29.5 


29 


. 


198 


320 


164 


83 


18 .7 


. Kadamankodu 


23-6- 2014 


at 10 a . m . 


4 


115.4 


3.4 


904 


1295 


1372 


330 


40 .0 119 .2 Moolakayam 


1952 TP 
Ayiranalloor 


25 -6 - 2014 
at 10 a . m . 


5 


Acacia butt ends — 7 .5m3 


Kadamankodu 


2004 Acacia 
auriculiformis 
Plantation , 
Kadamancodu 


27 -6 -2014 
at 11 a . m . 


E . M . D . — In the case of Teak — 20 ,000 . 

Other species — 10 ,000 . 
Cost of tender form — 200 + VAT . 

Place, date and time for sale of tender form — Range Office, Pathanapuram /Anchal till 5 p.m . on the working day 
before the date of auction . 

Place , date and time of receipt of tender form Range Office , Pathanapuram / Anchal till 9 a .m . on the date of 
auction . 

Alternate date — In the case of 12 -6 - 2014 alternate date is 24 -6 - 2014 , 16 -6 - 2014 alternate date is 26 -6 - 2014 . 18 -6 - 2014 
alternate date is 28 -6 -2014 , 23 -6 -2014 alternate date is 30 -6 -2014 , 25 -6 - 2014 alternate date is 2 -7 -2014 and 27 -6 -2014 alternate 
date is 4 -7 - 2014 . 

Acacia butt ends auction will be conducted in the Range Offices concerned and other auctions in the dumping 
depots . Further details can be had from this office ( Ph . No . 0475 2222621) or from Range Forest Office , Pathanapuram 
( Ph No. 0475 2354848 )/Anchal (Ph . No: 0475 2270100 ) during working hours. 


Office of the Divisional Forest Officer, 
Punalur Division , 
Punalur, Kollam . 


(Sd.) 
Divisional Forest Officer 
(For and behalf of the Governor of Kerala ). 


3rd JUNE 2014 ] 


FOREST DEPARTMENT 


331 


മൂന്നാർ ഡിവിഷൻ 


ദർഘാസ്/ ലേല പരസ്യം 


4. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ 

സ്വീകരിക്കുന്നതല്ല . 
5. ദർഘാസിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യം ഓഫീസിൽ 

ഒടുക്കേണ്ടതാണ്. 
6. ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം ചെയ്ത ദർഘാസുകൾ/ 

ലേലം G. 0 . ( Rt.) 92/ 2009 / F & WLD തീയതി 25- 2 - 2009 
- സർക്കാർ ഉത്തരവിന് വിധേയമായി ഉറപ്പിക്കുന്നതും മറ്റ് 
ദർഘാസുകാർ നൽകിയ നിരതദ്രവ്യം അപ്പോൾതന്നെ 

തിരിച്ചുനൽകുന്നതുമാണ്. 
7. ദർഘാസ് സംഖ്യ നിരതദ്രവ്യ സംഖ്യയിൽ കൂടുതലാണെങ്കിൽ 
ദർഘാസ്/ ലേല സംഖ്യയുടെ50 % ( നിരതദ്രവ്യം ഉൾപ്പെടെ) 
അപ്പോൾത്തന്നെ നൽകേണ്ടതാണ്. 
8. ദർഘാസുകൾ നൽകുന്നവർക്കു മാത്രമേ നിരതദ്രവ്യം കെട്ടി 

ലേലത്തിൽ പങ്കെടുക്കുന്നതിന് അവകാശമുള്ളു . 
9. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനും 
- ആ വ ശ്യ മെ ങ്കിൽ കാരണം ബോധിപ്പിക്കാതെ 
റദ്ദാക്കാനുമുള്ള അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ 
നിക്ഷിപ്തമാണ്. 


നമ്പർ എം. 4- 2944/ 2013. 

2014 മേയ് 8 . 
കേരള വനം വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതും സർക്കാർ 
ഉത്തരവ് നമ്പർ 89584/ ജി3 / 2008 ആഭ്യന്തരം തീയതി 5 - 1- 2009 
അനുസരിച്ച് മൂന്നാർ ഡിവിഷനിൽ കണ്ടം ചെയ്ത് വിൽക്കാനു 
ത്തരവായ KL 01L 468 നമ്പർ മഹേന്ദ്ര ജീപ്പ് ഇപ്പോഴുള്ള 
അവസ്ഥയിലും സ്ഥിതിയിലും ദർഘാസ്/ ലേലം അടിസ്ഥാന 
ത്തിൽ വിൽപ്പന നട ത്തു ന്നതിലേക്കായി ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ 2014 ജൂൺ 
മാസം 18 -ാം തീയതി രാവിലെ 11 മണി വരെ മൂന്നാർ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
പൂരിപ്പിച്ച ദർഘാസുകൾ അന്നേ ദിവസം 1 മണി വരെ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം ഉച്ച തിരിഞ്ഞ് 2 മണിക്ക് 
അപ്പോൾ സ്ഥലത്ത് ഹാജരുള്ള ദർഘാസുകാരെ മാത്രം 
പങ്കെടുപ്പിച്ച് മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്നമറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ 
ലേലം നടത്തുന്നതും ലേലത്തിന് ശേഷം ലേലക്കാരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറന്ന് പരിശോധിക്കുന്നതു 
മായിരിക്കും. 

ദർഘാസിലോ ലേലത്തിലോ ഏറ്റവും കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്യുന്ന ആളിന്റെ പേരിൽ ദർഘാസ്/ ലേലം 
25 - 2 - 2009 - ലെ G. 0 .( R .t.) 92/ 2009 / F & WLD ഉത്തരവിന്റെ 
അടിസ്ഥാനത്തിൽ ഉറപ്പിക്കുന്നതായിരിക്കും.അന്നേ ദിവസം 
ആരും തന്നെ ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കാതിരുന്നാൽ ടി 
വാഹനത്തിന്റെ ദർഘാസ്/ ലേലം മേൽ വിവരിച്ച പ്രകാരം 2014 
ജൂൺ മാസം 25 -ാം തീയതി നടത്തുന്നതായിരിക്കും. 468 

രജിസ്റ്റർ നമ്പർ KL 01L 468 . 
ഇനം മഹേന്ദ്ര ആന്റ്മഹേന്ദ്ര ജീപ്പ്, 1997. 
എഞ്ചിൻ നമ്പർ -DV 204507 . 
ചേസിസ് നമ്പർ - CL 500 MD 4FV DV 204507 . 

വാഹനം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം - പനംകുട്ടി ഫോറസ്റ്റ് 
സ്റ്റേഷൻ ( അടിമാലി റെയിഞ്ച്). 

നിരതദ്രവ്യം - 10, 000. 
ദർഘാസ് ഫോറത്തിന്റെ വില 400 + വാറ്റ്. 


10. വാഹനത്തിന്റെ ആർ. സി . ബുക്ക് ലഭ്യമല്ലാ താ യാൽ 

ലേലക്കാർ സ്വന്തം ഉത്തരവാദിത്വത്തിലും ചെലവിലും 
ഡ്യൂപ്ലിക്കേറ്റ് ആർ. സി . ബുക്ക് ലഭ്യമാക്കാൻ നടപടി 
സ്വീകരിക്കേണ്ടതാണ്. 


ലേല നിബന്ധനകൾ 


11. ഏതെങ്കിലും കാരണവശാൽ വിൽപ്പന സ്ഥിരപ്പെടുത്താതി 
രുന്നാൽ വിജയിക്കുന്ന ദർഘാസ്/ ലേലക്കാരൻ ഒടുക്കിയ 

സംഖ്യ മടക്കി കൊടുക്കുന്നതായിരിക്കും. 
12. ദർഘാസുകൾ/ ലേലം അംഗീകരിച്ചതായി വിവരം കൈപ്പറ്റി 
15 ദിവസത്തിനകം ബാക്കി ലേല സംഖ്യയും നിയമ 
പകാ രമുള്ള നികുതികളും അടച്ച് വാഹനം നീക്കം 
ചെയ്യേണ്ടതാണ്. ദർഘാസുകാരൻ ആവശ്യപ്പെടുന്നപക്ഷം 
15 ദിവസം കൂടി ബാക്കി സംഖ്യയും 15 % പലിശയും 
ദിവസത്തിൽ 20 നിരക്കിൽ വാടകയും വസൂലാക്കി 
വാഹനം നീക്കം ചെയ്യാൻ അനുവദിക്കുന്നതായിരിക്കും. 
അതി നു ശേഷം യാതൊരു കാര ണ വ ശാലും അവധി 
ദീർഘിപ്പിച്ച് നൽകുന്നതല്ല. 
13. മേൽപ്പറഞ്ഞ സമയപരിധിക്കുള്ളിൽ നീക്കം ചെയ്യാത്ത 

കേസ്സുകളിൽ മുൻലേലത്തുക സർക്കാരിലേക്ക്കണ്ടുകെട്ടു 
ന്നതും വാഹനം വീണ്ടും ലേലം/ ടെണ്ടർ അടിസ്ഥാനത്തിൽ 
മുൻലേലക്കാരന്റെ പൂർണ്ണ നഷ്ടോത്തരവാദിത്വത്തിൽ 
വിൽക്കുന്നതുമായിരിക്കും. ഈ ലേലം കൊണ്ട് സർക്കാരിന് 
നഷ്ടം വരികയാണെങ്കിൽ ടി തുക മുൻ ലേലക്കാരനിൽ 
നിന്നുംഈടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതും 
ലാഭം കിട്ടുകയാണെങ്കിൽ മുൻലേലക്കാരന് ആയതിന് 
യാതൊരു അർഹതയും ഉണ്ടായിരിക്കുന്നതല്ല . ആയത് 
മുഴുവനും സർക്കാരിലേക്ക്മുതൽ കൂട്ടുന്നതുമായിരിക്കും. 
14. അവധിയല്ലാത്ത കാരണത്താൽ 18 - 6- 2014 - ൽ ദർഘാസ്/ 

ലേലം നടത്താൻ സാധിക്കാതെ വന്നാൽ ടി വാഹനത്തിന്റെ 
ദർഘാസ്/ ലേലം 25 - 6 - 2014 -ാം തീയതിയിലും അന്നും 
നടക്കാതെ വന്നാൽ 2 - 7 - 2014 -ാം തീയതിയിലും മേൽ 
സൂചിപ്പിച്ച സ്ഥലത്തും സമയത്തും വച്ച് നടത്തുന്ന 
തായിരിക്കും. 
15. മേൽ നിബന്ധനകൾ കൂടാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ 

നിലവിലുള്ള പൊതുനിയമങ്ങളും മറ്റ് നിബന്ധനകളും ഈ 
ദർഘാസ്/ ലേലത്തിനും ബാധകമായിരിക്കും. 


1. വില് പ ന യിൽ പങ്കെ ടു ക്കുവാൻ ആഗ്രഹിക്കു ന്ന വർ 

ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറുടെ അനുവാദത്തോടെ 
അവ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത്ചെന്ന്പരിശോ 
ധിച്ച് ബോദ്ധ്യം വരുത്തേണ്ടതാണ്. ലേലം ഉറപ്പിച്ചശേഷം 
വാഹനത്തിനെ സംബന്ധിക്കുന്ന യാതൊരു പരാതിയും 
സ്വീകരിക്കുന്നതല്ല . 
2. ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അവരെ തിരിച്ചറിയു 
ന്ന തിന് ബന്ധ പ്പെട്ട വില്ലേജാഫീസറോ റവന 
മേലധികാരികളോ നൽകിയ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 
ഇല ക്ഷൻ കമ്മീഷന്റെ തിരി ച്ച റി യൽ കാർ ഡോ 
പാസ്പോർട്ടിന്റെ അറ്റസ്റ്റ് ചെയ്ത കോപ്പിയോ സഹിതം 
അപേക്ഷിക്കേണ്ടതാണ്. 


3. അപേക്ഷകർക്ക് ടെണ്ടർ ഫോറം 2014 ജൂൺമാസം 18 -ാം 
തീയതി 11 മണിവരെ ദേവികുളത്തുള്ളമൂന്നാർ ഡിവിഷണൽ 
ഫോറസ്റ്റ്ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


3rd JUNE 2014 ] 


FOREST DEPARTMENT 


332 


No. M4-2944/ 2013. 


8th May 2014. 


മലയാറ്റൂർ ഡിവിഷൻ 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി - 626/2014 . 


2014 മേയ് 7. 


Sealed tenders are invited for the sale of condemned 
vehicle listed hereunder . The Tender-cum -Auctiom will be 
conducted on 18 -6 - 2014 at 2 p .m . in accordance with the 
judgement of Honourable High Court of Kerala in MACA 
1458/ 2006 dated 2 - 12 - 2008 and the directions from 
Government of Kerala in Circular No. 89584 /G3/08 Home 
dated 5 -1 -2009 . The Divisional Forest Officer, Munnar or 
the officer authorized by him will conduct the Tender 
cum Auction at the office of the Divisional Forest 
Officer, Munnar Division . The Tender cum Auction will be 
confirmed in the name of the highest bidder/ Person 
offering highest tender in accordance with 
G O . (Rt.) No. 92/2009 /F and WLD dated 25- 9- 2009 . 


- മല യാറ്റൂർ ഡിവിഷ നിലെ വിവിധ റെയിഞ്ചുകളിൽ 
2 0 13 - 14 സാമ്പ ത്തിക വർഷം നട പ്പി ലാ ക്കുന്ന താഴെ 
പട്ടിക യിൽ ചേർത്തിരിക്കുന്ന പ്രവൃത്തികൾ ഏറ്റെടുത്ത് 
- നട ത്തുന്നതിന് മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ 
പട്ടിക II- ൽ കാണിച്ചിരിക്കും വിധത്തിലുള്ള സമയപരിധി 
ക്കുള്ളിൽ പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 
എ , ബി , സി , ഡി , വിഭാഗത്തിൽപ്പെടുന്ന സാധുതയുള്ള 
അംഗീകൃത കരാറുകാർ, ഇലക്ട്രിക്കൽ പ്രവർത്തികൾക്ക് 
ഇലക്ട്രിക്കൽ അംഗീകൃത കരാറുകാർ എന്നിവരിൽ നിന്നും 
- പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


പട്ടിക 1 


Reg. No . -- KL 01 - L 468. 


നിരതദ്രവ്യം 


| കമ 
നമ്പർ 


റെയിഞ്ചിന്റെ പേരും 
പ്രവൃത്തിയുടെ വിവരവും 
ഏകദേശ അടങ്കൽ തുകയും 


Model — Mahindra and Mahindra Jeep 1997 . 


Chasis No . - CL 500 MD4FVDV204507 . 


- കോടനാട് -പുതിയ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസ് കെട്ടിടത്തിലെ ഇലക്ട്രിക്കൽ 
പ്രവൃത്തികൾ 2014 -15 - 10, 00,000 


Garaged — Panamkutty Forest Station . (Adimaly 
Range ). 


25,000 


Earnest Money Deposit — 10,000 . 


8 ,200 


Value of tender form - 400 + VAT. 


3 


കോടനാട് - എലിഫന്റ് കാൾ റോഡിന്റെ 
റീ - ടാറിംഗ് 350 മീ. 2014 - 15 - 3,25,000 
കോടനാട് കോടനാട് റെയിഞ്ച് ഫോറസ്റ്റ് 
ഓഫീസറുടെ ക്വാർട്ടേഴ്സിന്റെ പുനരുദ്ധാരണ 
ജോലികൾ - 2, 63,000 


6 , 600 


കുട്ടമ്പുഴ- പൂയംകുട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിൽ 
ഉൾപ്പെട്ട കാഞ്ഞിരംപാറയിൽ ചെക്ക് 
ഡാം നിർമ്മാണം 2013 - 14 - 5,00,000 


12 ,500 


2 ,500 


If the notified date for the Tender- cum -Auction 
happens to be a holiday it will be conducted on the next 
working day. If nobody participates in the Tender- cum 
Auction fixed on 18 -6 -2014 or if the vehicle is not sold 
on that day the Tender-cum - Auction will be conducted 
again on 25 -6 - 2014 at 2 p . m . as per same conditions , 
venue , issuance and accepting time of tenders etc . Tender 
forms can be obtained from the office of the undersigned 
on application in writing and on payment of the cost of 
tender form upto 11 a. m . on 18 -6 -2014 and it will be 
received back upto 1 p . m . on that day. More details 
of Tender-cum -Auction can be had from divisional 
Forest Officer, Munnar during working hours . 


ഇടമലയാർ പെരുമുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ 
ബാച്ചിലേഴ്സ് ഹോസ്റ്റലിന്റെ ഇലക്ട്രിക്കൽ 

പ്രവൃത്തികൾ 2012 - 13 - 1, 00 , 000 
- കാലടി - കാരക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ 
ബാച്ചിലേഴ്സ് ഹോസ്റ്റലിന്റെ ഇലക്ട്രിക്കൽ 
പ്രവൃത്തികൾ 2012 - 13 - 1,00, 000 


2 ,500 


കോടനാട് സിൽവൻ ഹൗസ് ഇൻഫെക്ഷൻ 
ബംഗ്ലാവിലെ റോഡിന്റെ റീ ടാറിംഗ് 80 മീ. 
2014 - 15 - 75,000 


1,900 


(Sd.) 


- ടെണ്ടർ ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- ന് 1,500 + 
വാറ്റ്, കമനമ്പർ 2 - ന് 700 + വാറ്റ്, ക്രമ നമ്പർ 3 - ന് 
600 + വാറ്റ്, ക്രമനമ്പർ 4- ന് 1,000 + വാറ്റ്, മറ്റുള്ളവയ്ക് 
- 400 + വാറ്റ്. 

കാലാവധി കമനമ്പർ 1- ന് കരാർ തീയതി മുതൽ 45 
ദിവസം, മറ്റുള്ളവയ്ക്ക് കരാർ തീയതി മുതൽ 30 ദിവസം. 


Office of the Divisional 
Forest Officer, Munnar 
Division , Devikulam. 


Divisional Forest Officer. 
(For and on behalf of the 

Governor of Kerala ) 


3rd JUNE 2014 ] 


FOREST DEPARTMENT 


- 333 


പട്ടിക 2 


ദർഘാസ് ഫോറങ്ങൾ നൽകുന്ന തീയതിയും സമയവും - 
3 - 6 - 2014 , 5 മണി വരെ. 

ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 
4 - 6 - 2014 , 3 മണി വരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 4- 6 - 2014, 
3 . 30 മണി. 


ഏതെങ്കിലും കാരണത്താൽ 4- 6- 2014 -ാം തീയതി ദർഘാസ് 
നടക്കാതെ വരികയാണെങ്കിൽ ചുവടെ പറയുന്ന ദിവസങ്ങളിൽ 
നടത്തുന്നതാണ്. 

ദർഘാസ് ഫോറ ങ്ങൾ നൽകുന്ന തീയതിയും 
സമയവും- 7 -6 - 2014, 5 മണി വരെ. 

ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 
10 - 6 - 2014 , 3 മണി വരെ. 

ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
10 - 6 - 2014, 3.30 മണി. 

- മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ നിർദ്ദിഷ്ട തീയതി 
യിലും സമയത്തും ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 
ടി ദിവസം പൊതു അവധി/ പൊതു പണിമുടക്ക് ഹർത്താൽ 
ആയാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയം 
വരെ ദർഘാസ് ഫോറ ങ്ങ ൾ വിത രണം ചെയ്യു ന്നതും 
സ്വീക രി ക്കു ന്ന തും തുറ ക്കു ന്ന തു മാ യി രിക്കും. കേരള 
പൊതുമരാമത്ത് വകുപ്പിലെയും വനം വകുപ്പിലെയും എല്ലാ 
നിബന്ധനകളും മേൽ ജോലികൾക്കും ബാധകമായിരിക്കും. 


ദർഘാസ് ഫോറങ്ങൾ യാതൊരു കാരണവശാലും കൈമാറ്റം 
ചെയ്യു വാൻ പാടു ള്ള ത ല്ല . നിരതദവ്യം ഏതെ ങ്കിലും 
ഷഡ ൾ ഡ് / ദേ ശ സാൽകൃത ബാങ്കിൽ നിന്നുള്ള 
ഡിമാന്റ് ഡാഫ്റ്റ് ആയി മല യാ റ്റൂർ ഡിവി ഷ ണൽ 
ഫോറസ്റ്റാഫീസറുടെ പേരിൽ പണയപ്പെടുത്തി സമർപ്പിക്കേണ്ട 
താണ്. പ്രാഥമിക ഉടമ്പടി 100 - ന്റെ മുദ്രപത്രത്തിൽ തയ്യാറാക്കി 
ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതാണ്. 1- 2 -2012 - ലെ ജി . ഒ . ( പി ) നമ്പർ 
13 / 2012 പി.ഡബ്ലു . ഡി . പ്രകാരമുള്ള ഗ്യാരണ്ടി ഈ ദർഘാസ് 
ജോലികൾക്കും ബാധകമായിരിക്കും. നിശ്ചിത സമയത്തിനു 
ശേഷം ലഭിക്കുന്ന ദർഘാ സുകൾ നിര സി ക്കു ന്ന താ ണ്. 
ദർഘാസുകൾ രജിസ്റ്റേർഡ്/ സ്പീഡ് പോസ്റ്റു വഴി മാത്രമേ 
സ്വീകരിക്കുകയുള്ളു. 

മേൽ ജോലികൾക്ക് ആവശ്യമായ ഫണ്ട്, ലെറ്റർ ഓഫ് 
കഡിറ്റ് എന്നിവ യഥാസമയം ലഭിക്കാതെ വരികയോ മറ്റ് 
സാങ്കേതിക കാര ണ ങ്ങ ളാൽ അ നു വാദം ലഭിക്കാത 
വരികയോ ചെയ്താൽ മേൽപറഞ്ഞ പ്രവൃത്തിക ളിൽ 
ഏതെങ്കിലും ഭാഗികമായോ മുഴുവനായോ വേണ്ടെന്നുവയ്ക്കാൻ 
മല യാ റ്റൂർ ഡിവിഷണൽ ഫോറ സ്റ്റാ ഫീ സ ർക്ക് പൂർണ്ണ 
അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 

- ഈ ദർഘാസ് സംബ ന്ധിച്ച കൂടു തൽ വിവ ര ങ്ങ ൾ 
മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റാഫീസിൽ നിന്നോ ബന്ധപ്പെട്ട 
റെയിഞ്ചാ ഫീസുകളിൽ നിന്നോ ആഫീസ് സമ യ ങ്ങളിൽ 
അറിയാവുന്നതാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസ്, മലയാറ്റൂർ, 
കോടനാട് പി . ഒ . 


- ( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 
- ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


